Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. 02 ). MMO 
KL/ TV (N )/ 12 /2009 -2011 


GOVERY 


VERNME 


0 


m 


SAMEN 


TENT OF KEZ 


Tea 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


beijo 54 


13th January 2009 
2009 Mul 13 
23rd Pousha 1930 
1930 O19 240 23 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Education Department 


PROCEEDINGS 
OF THE DIRECTOR , VOCATIONAL HIGHER SECONDARY EDUCATION , THIRUVANANTHAPURAM 


No. E1/24625 / 2008 . 


19th December 2008 . 


Read : — ProvisionalGradation List Circulated on 13 - 11- 2008 . 


The gradation list of Senior Superintendent appointed /promoted in Vocational Higher Secondary Education Department 
on 10 - 11- 2008 is approved herewith for publication as no appeals was received . Further appeals if any against the particulars 
furnished in the appended list should be forwarded to the Director, through proper channel within 15 (Fifteen ) days from the date 
of the publication . 


(Sd .) 


Director 


APPROVED GRADATION LIST OF SENIOR SUPERINTENDENTS AS ON 10 - 11-2008 


Sl. No . 


Name 


Date of Brith 


Qualification 
General Special 


Date of entry to Date of Date of 
the post continuous Regularization 

service in the of the 

post appointment 


1 


M . Com . 


Account Test (H ) 


9 -11-2007 


9 -11-2007 


9 -11-2007 


A . Nizarudeen , 

25 -7 - 1963 
V . H . S . Examination Office 
T. A . Sissil , 

20 -5 - 1958 
0 . D . as Teacher 


2 


Account Test (H ) 


9- 11-2007 


9-11-2007 


9 - 11 -2007 


B . Sc . 
M . A . 
(English ) 
B . Com . 


3 


S . Sreedharan Nair 


7-11-1955 


Account Test (H ) 


9 -11-2007 


9 - 11 - 2007 


9 -11- 2007 


Gaz . No. 2 /2009/DTP. (Education ) 


KERALA GAZETTE 


[PART III 


നോട്ടിഫിക്കേഷൻ 


ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി . എക്സ് . 2 /10318 / 2008. 

2009 ജനുവരി 1. 
- സാങ്കേതിക പരീക്ഷാ കൺ കോ ളർ 2 003 ജൂൺ 
മാസത്തിൽ നടത്തിയ ഫുഡ് ക ാഫ്റ് സർട്ടിഫിക്കറ്റ് 
(ഫുഡ് പാ ഡ ക് ഷൻ) പരീക്ഷ യിൽ എഫ്. സി . ഐ . 
തിരുവനന്തപുരത്ത് നിന്നും 21130 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമാൻ റോണാൾഡ് ജൂലിയൻ ഗോൺസാൽവേസ് 
എന്നയാൾക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ 
അറിയിക്കേണ്ടതാണ്. 

- (2 ) 
നമ്പർ റ്റി. എക്സ് . 2/ 11848 /2008 . 

2009 ജനുവരി 1. 
സാങ്കേ തിക പരീക്ഷാ കൺ ടോ ളർ 2006 ജൂൺ 
മാസത്തിൽ നട ത്തിയ ഫുഡ്കാഫ്ററ് സർട്ടിഫിക്കററ് 
പരീക്ഷയിൽ തൊടുപുഴ ഫുഡ്ക്രാഫ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 
നിന്നും 7846 രജിസ്ട്രർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ 
ജെസ്റ്റിൻ തോമസ് എന്നയാൾക്ക് നൽകിയ ഡിപ്ളോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ , തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചു 
തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി . എക്സ് . 4 /12176/ 2008. 

2009 ജനുവരി 1. 
- സാങ്കേതിക പരീക്ഷാ കൺ ടോ ളർ 1987 ഏപിൽ 
മാസത്തിൽ നട ത്തിയ മക്കാ നി ക്കൽ എഞ്ചി നീ യ റിംഗ് 
ഡിപ്ളോമാ പരീക്ഷ യിൽ അളഗപ്പാ നഗർ ത്യാഗരാജ് 
പോളിടെക്നിക്കിൽ നിന്നും 11556 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമാൻ പൗലോസ്, കെ . റ്റി. എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരിക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


(5) 
നമ്പർ റ്റി . എക്സ് . 4/11639/ 2008. 2008 ഡിസംബർ 20. 

- സാങ്കേതിക പരീക്ഷാ കൺ ടാ ളർ 2002 ഏപ്രിൽ 
മാസത്തിൽ നട ത്തിയ മെക്കാനിക്കൽ എഞ്ചി നീ യ റിംഗ് 
ഡിപ്ലോമാ പരീക്ഷയിൽ ആലപ്പുഴ കാർമൽ പോളിടെക്നിക്കിൽ 
നിന്നും 991289 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശീമാൻ ധനേഷ്, ജി . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ , തിരു വ ന ന്ത പുരം- 40 എന്ന വിലാ സ ത്തിൽ 
അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


( 3 ) 


നമ്പർ റ്റി . എക്സസ്. 4/ 10304 / 2008. 


2009 ജനുവരി 1. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉണ്ടെങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു മാസത്തിനകം 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2007 ഏപ്രിൽ 
മാസത്തിൽ നട ത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 
ഡിപ്ളോമാ പരീക്ഷ യിൽ തിരൂർ എസ്. എസ്. എം . 
പോളി ടെ ക് നിക്കിൽ നിന്നും 84 02 0772 രജി സ്റ്റർ നമ്പർ 
പ്രകാരം പാസ്സായ ശീമാൻ ശ്രീരാഗ്, എം . എന്നയാൾക്ക് 
നൽകിയ ഡിപ്ളോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സാങ്കേതിക പരീക്ഷാ 

കൺട്രോളർ. 


